Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KL /TV( N )/634/ 2012 -14 


GOVERN 


കര 


s സർക് 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


- 30th April 2013 

2013 ഏപ്രിൽ 30 
10th Vaisakha 1935 
1935 വൈശാഖം 10 


വാല്യം 2 


നമ്പർ 


PART III 


Ground Water Department 


പുനർ ദർഘാസ് പരസ്യം 


(1) 


(2 ) 


("“ വരൾച്ച - വളരെ അടിയന്തിരം ) 


നമ്പർ ജി. ഡബ്ല് 


. പി . കെ ./ 165 / 2012. 


2013 ഏപ്രിൽ 9. 


- കേരള ഗവർണ്ണർക്കു വേണ്ടിഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ആ ഫീ സ ർ താഴെ പറ യു ന്ന പ വ ത്തി കൾക്ക് 
പരിചയസമ്പന്നരായ കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ 
പേരെഴുതി മുദ്രവച്ച കവറുകളിൽ മത്സരാടിസ്ഥാനത്തിലുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഫയൽ നമ്പരും 
കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ 

പ്രവൃത്തിയുടെ വിവരവും 
അടങ്കൽ തുകയും 


2 GWPK / 1220 / 12 - 2/ 2013- 14 - പാലക്കാട് ജില്ലയിലെ 

വടകരപ്പതി ഗ്രാമപഞ്ചായത്തിൽ കൊളമടചള്ള 
വാർഡ് 11 ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന 
പ്രവൃത്തി { 7,82,000 

19, 600 
- GWPK / 934 /12 - - 3/ 2013 - 14 - പാലക്കാട് ജില്ലയിലെ 

പല്ല ശ്ശേ ന ഗാ മ പ ഞ്ചാ യ ത്തിൽ ആലിഅൽ 
മാങ്ങോട് വാർഡ് 9 ഒരു കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കുന്ന പ്രവൃത്തി ? 4,87 ,000 

12 , 200 
4 GWPK / 23 / 12 - 4 / 2013 - 14 - പാലക്കാട് ജില്ലയിലെ 

ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ പഴ നിക്കാവ് 
പടി ക്ക ര പറമ്പ് വാർഡ് 33 ഒരു കുടിവെള്ള 
പദ്ധതി നടപ്പിലാക്കുന്ന പ്രവൃത്തി ? 4,75 ,000 11,900 
- GWPK /259/ 12 - - 5/ 2013 -14 - പാലക്കാട് ജില്ലയിലെ 
പിരാ യി രി ഗ്രാമ പ ഞ്ചാ യ ത്തിൽ നെഹ് റു 

കോളനി, കൊടുന്തിരപ്പുള്ളി വാർഡ് 16 ഒരു 
കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന പ്രവൃത്തി - 
5 ,04, 000 

12,600 


( 1) 


1 GWPK / 165/ 12 - -1/ 2013 - 14 - പാലക്കാട് ജില്ലയിൽ 

കൊടുവായൂർ ഗ്രാമപഞ്ചായത്തിലെ പുതക്കാട് 
എ ന്ന സ്ഥ ല ത്ത് നില വി ലു ള്ള കു ഴ ൽ 
കിണറിൽ സബ്മേഴ്സിബിൾ പമ്പ് സ്ഥാപിച്ച് 
കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന പ്രവൃത്തി - 
? 5,09,000 


GWPK / 651/ 1 - 6 / 2013 - 14 - പാലക്കാട് ജില്ലയിലെ 
കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കളവപ്പാടം 
വാർഡ് 14 ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന 
പ്രവൃത്തി ? 4,72,000 


12 ,800 


11, 800 


30th APRIL 2013 ] 


GROUND WATER DEPARTMENT 


ദർഘാസ് ഫോറത്തിന്റെ വില -- കമ നമ്പർ 1, 5 
ഇവയ്ക്ക് ? 1,100 + വാറ്റ്, ക്രമനമ്പർ 2- ന് ? 1,500 + വാറ്റ്, 
ക്രമനമ്പർ 3, 4, 6 ഇവയ്ക്ക് ? 1,000 + വാറ്റ്. 

-- ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
9 - 5 - 2013 , 1 മണി വരെ. 


നിരതദ്രവ്യം 


ഫയൽ നമ്പരും 
ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ വിവരവും 
- അടങ്കൽ തുകയും 


കമ 
നമ്പർ 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും 
9 - 5 - 2013, 3 മണി വരെ. 


GWPK / 1331/ 12 -- 1/ 2013- 14 -- പാലക്കാട് ജില്ലയിലെ 
വട്ടുലക്കി ഗിരിജൻ സഹ ക രണ ഫാമിംഗ് 
സംഘത്തിന്റെ കീഴിലുള്ള കുലുക്കല്ലൂർ ഫാമിൽ 
ഒരു 6 " കുഴൽ കിണർ നിർമ്മിക്കുന്ന പ്രവൃത്തി - 
3 82,975 
GWPK / 651 / 

18/2013 - 14 - പാലക്കാട് ജില്ലയിലെ 
കിഴക്കഞ്ചേരി ഗ്രാമ പഞ്ചായത്തിൽ ഇളവംപാടം 
വാർ ഡ് 4 - ൽ ഒരു കുടി വ ള്ള പ ദ്ധ തി 
നടപ്പിലാക്കുന്ന പ്രവൃത്തി ? 5, 68,000 


2 ,100 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 9 - 5 - 2013, 
4 മണി. 


കാലാവധി 25 ദിവസം. 


- 14, 200 


മറ്റു വ്യവസ്ഥകൾ 


ദ ർ ഘാസ് ഫോറ ത്തിൻറെ വില - കമനമ്പർ 1 - ന് 
? 400 + വാറ്റ്. ക്രമനമ്പർ 2 - ന് ? 1,200 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 


- പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, മുനിസിപ്പൽ ടി. ബി. കോംപ്ലക്സ്, പാലക്കാട് 
എന്ന വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച് 
സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 


10 - 5 - 2 


- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 10 -5 -2013, 
- 3 മണി വരെ. 


2. പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 

? 100 - ന്റെ മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 
വയ്ക്കേണ്ടതാണ്. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 10 - 5 - 2013, 
- 4 മണി. 


വ 


നി 


3. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

കാലാവധി - കമനമ്പർ 1 - ന് 10 ദിവസം, ക്രമനമ്പർ 
സമ യ ങ്ങ ളിൽ പാലക്കാടുള്ള ഓഫീസിൽ നിന്നും 2 - ന് 25 ദിവസം. 
അറിയാവുന്നതാണ്. 

മറ്റു വ്യവസ്ഥകൾ 
4. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. - 1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, മുനിസിപ്പൽ ടി. ബി . കോംപ്ലക്സ്, പാലക്കാട് 
5. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 

എന്ന വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച 
ക്കു ന്ന തി നുള്ള അധികാരം ജില്ലാ ഓഫീ സ റിൽ 

സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
നിക്ഷിപ്തമായിരിക്കും. 

പൂരിപ്പിച്ച് ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 
6. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദി വ സ മാ കു 

? 100 - ന്റെ മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 
ക യാ ണ ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 

വയ്ക്കേണ്ടതാണ്. 
മേൽപ്പറഞ്ഞ അതേ സമയത്ത്തന്നെ ദർഘാസുകൾ 

- പ്രവൃത്തി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
തുറക്കുന്നതായിരിക്കും. 

സമ യ ങ്ങ ളിൽ പാലക്കാടുള്ള ഓഫീസിൽ നിന്നും 

അറിയാവുന്നതാണ്. 
ജില്ലാ ഓഫീസ്, 
ഭൂജലവകുപ്പ് 

- 4. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
മുനിസിപ്പൽ ടി . ബി . കോംപ്ലക്സ്. 

( ഒപ്പ്) 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
പാലക്കാട്- 14. 

ജില്ലാ ഓഫീസർ. 

5. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 

ക്കു ന്ന തി നുള്ള അധികാരം ജില്ലാ ഓഫീ സ റിൽ 
ദർഘാസ് പരസ്യം 

നിക്ഷിപ്തമായിരിക്കും. 

ദർഘാസ് തുറക്കുന്ന ദിവസം ഒ ഴി വു ദി വ സ മാ കു 
( “ വരൾച്ച - വളരെ അടിയന്തിരം ) 

ക യാ ണ ങ്കിൽ തൊട്ട്ടുത്ത പ്രവൃത്തി ദിവസം 

മേൽപ്പറഞ്ഞ അതേ സമയത്ത്തന്നെ ദർഘാസുകൾ 
നമ്പർ ജി . ഡബ്ല് . പി. കെ ./ 1331/ 2012. 2013 ഏപ്രിൽ 10 . 

തുറക്കുന്നതായിരിക്കും. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ആ ഫീ സ ർ താഴെ പറ യു ന്ന പവ്യ ത്തി കൾക്ക് 

ജില്ലാ ഓഫീസ്, 
പരിചയസമ്പന്നരായ കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ ഭൂജല വകുപ്പ്, മുനിസിപ്പൽ 
പേരെഴുതി മുദ്രവച്ച കവറുകളിൽ മത്സരാടിസ്ഥാനത്തിലുള്ള ടി. ബി. കോംപ്ലക്സ് . 

( ഒപ്പ്) 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

പാലക്കാട്- 14. 

ജില്ലാ ഓഫീസർ. 


30th APRIL 2013 ] 


GROUND WATER DEPARTMENT 


2013 


ദർഘാസ് പരസ്യം 

ദർഘാസ് കവറിനു പുറത്ത് ടി പരസ്യ നമ്പരും തീയതിയും 

മേൽവിലാസവും വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാകുന്നു . 
നമ്പർ ജി. എം ./ 1149 / 2012 . 

2013 ഏപ്രിൽ 4. 

- പ ര സ്യ മായ ലേലം അവ സാ നിച്ചാ ലു ടൻ കിട്ടിയിട്ടുള്ള 
കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജ ല വകുപ്പ് ജില്ലാ - ദർഘാസുകൾ പരസ്യമായി പരിശോധിക്കുന്നതും ലേലത്തിലോ 
ആഫീസർ, മലപ്പുറത്തിന്റെ കാര്യാലയത്തിൽ ഇപ്പോഴത്തെ ദർഘാസിലോ ഉള്ള കൂടിയ തുക ഗവൺമെന്റ് നിശ്ചയിച്ചിരി 
അവ സ്ഥ യിൽ സൂക്ഷിച്ചിരിക്കുന്ന KI- 08 - G - 6756 TEMPO ക്കുന്നതിനേക്കാൾ കുറവല്ലെങ്കിൽ മാത്രം ടിയാന് ലേലം 
TRAX JEEP - ന്റെ ലേല ദർഘാസ് നടപടിക്രമം 2013-ാമാണ്ട് - താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും അടുത്ത രണ്ട് 
മേയ് മാസം 8 -ാം തീയതി 3 മണിക്ക് ഈ ആഫീസിൽ വച്ച് കൂടിയ തുക വിളിക്കപ്പെട്ട വരുൾപ്പെടെ മൂന്നു പേരുടെയും 
നടത്തപ്പെടുന്നതാണ്. അന്നേ ദിവസം അവധിയായി പ്രഖ്യാപിക്ക 

നിരതദ്രവ്യം ഒഴികെ മറ്റുള്ളവരുടെ തുക അന്ന്തന്നെ തിരികെ 
പ്പെടുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിനത്തിൽ ഇതേ കൊടുക്കുന്നതുമാണ്. സ്ഥിരപ്പെട്ടു കിട്ടുന്നയാൾ 4 ശതമാനം 
സമയം ടി നടപടികൾ നടത്തപ്പെടുന്നതാണ്. 

നികുതി ഉൾപ്പെടെ മൊത്തം തുകയും അടച്ച് സ്വന്തം 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അന്ന് 

ചെലവിൽ ടി സാധനം ടി ആഫീസിൽ നിന്നും ഏഴ് ദിവസ 
പകൽ 2 മണിക്ക് മുമ്പായി ടി ആഫീസിൽ ? 4,500 ( നാലായിരത്തി 

ത്തിനുള്ളിൽ നീക്കം ചെയ്യേണ്ടതുമാകുന്നു . ലേല തീയതിക്ക് 
അ ഞ്ഞു റു രൂപ മാത്രം) അടച്ച് ടോക്കൺ എടു ത്തി രി 

മുമ്പുള്ള ദിവസങ്ങളിൽ ടി സാധനം പരിശോധിക്കു വാൻ 
ക്കേണ്ടതും അഥവാ ദർഘാസ് തരുന്നവർ ജില്ലാ ആഫീസർ, 

അനുവദിക്കുന്നതാണ്. മറ്റ് എല്ലാ ലേല / ദർഘാസ് കേരള 
ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന പേരിൽ മലപ്പുറത്ത് മാറാവുന്ന 

സർക്കാർ നിയമങ്ങളും നിബന്ധനകളും ബാധകമായിരിക്കും. 
ഡാഫ്റ്റ് സഹിതം ലേല ദിവസം 2 മണിക്ക് മുമ്പായി ഈ 
ആ ഫീസിൽ സമർപ്പി ക്കേ ണ്ട താ കു ന്നു . എല്ലാ വർക്കും 

ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 
സുഗമമായി ദർഘാസ് നടപടിയിൽ പങ്കെടുക്കുന്നതിലേക്ക് 

ഭൂജല വകുപ്പ്, 
വെള്ള കടലാസിലുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 

മലപ്പുറം. 

ജില്ലാ ഓഫീസർ. 


( ഒപ്പ്) 


